Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N )/634/2015-17 


GOVERNN 


- 
കത 
: 


രള സർക്ക 
NMENT OF 


ർക്കുമാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 മേയ് 26 
26th May 2015 
1190 ഇടവം 12 
12th Idavam 1190 
1937 ജേഷ്ഠം 5 
5th Jyaishta 1937 


Vol . IV 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ആറ്റിങ്ങൽ സബ് രജിസ്ട്രാർ ആഫീസിൽ നിന്നും 

പരസ്യം ചെയ്യുന്നത് 


കേരള സംസ്ഥാനത്ത് തിരു വ നന്തപുരം ജില്ല യിൽ 
ചിറയിൻകീഴ് താലൂക്കിൽ ശാർക്കര വില്ലേജിൽ ചിറയിൻകീഴ് 
ദേശത്ത് പൊഴി ക്കോട്ടു ബംഗ്ലാവ് എന്നെഴുതിയിട്ടുള്ള 
9A (6/ 12 ) -ാം നമ്പർ ഫാത്തിമാ മന്ദിരത്തിൽ ജോർജ്ജ് ഗോമസ് 
മകൻ പൗരോഹിത്യം റവ : ഫാദർ ജോസഫ്. ബി . ഗോമസ് 
4- 5 - 2013 - ൽ എഴുതിവച്ചതായി കാണുന്ന വിൽപത്രം രജിസ്റ്റർ 
ചെയ്ത് കിട്ടുന്ന തി നു വേണ്ടി ടി താലൂക്കിൽ ആറ്റിങ്ങൽ 
വില്ലേജിൽ ചിറ്റാറ്റിൻകര ദേശത്ത് ആനന്ദ് ഭവനിൽ താമസം 
രാമ കൃ ഷ്ണൻ മകൻ അഡ്വ. വെട്ടൂർ ആർ. ജയപ്രകാശ് 
15 -10 -2014 - ന് ഹാജരാക്കി വിൽപ്രത കർത്താവ് 13 - 8- 2014 - ൽ 
മരിച്ചു പോ യ താ യി മരണ സർട്ടിഫിക്കറ്റും മൊഴിയും 
തന്നിട്ടുള്ളതനുസരിച്ച് ടി വിൽപത്രം P5/ 2014 -ാം നമ്പരായി 
അന്വേ ഷ ണ ത്തി ലി രി ക്കു ന്നതുമാകു ന്നു . ടി വിൽപത്രം 


സംബന്ധിച്ച വിചാരണ 2015 മേയ് 27 -ാം തീയതി വൈകുന്നേരം 
3.30 - ന് ആറ്റിങ്ങൽ സബ് രജിസ്ട്രാരാഫീസിൽ വച്ച് നടത്തു 
ന്ന തിന് നിശ്ചയിച്ചി രി ക്കുന്നതു മാ കു ന്നു . ആകയാൽ ടി 
വിൽപതം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമോ തർക്കമോ ഉള്ളപക്ഷം വിചാരണ ദിവസമായ 
2015 മേയ് മാസം 27 -ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 
3.30 മണിക്കോ അതിനുമുമ്പോ നേരിട്ടോ നിയമപ്രകാരം 
അധികാരപ്പെടുത്തിയ വക്കീൽ മുഖാന്തിരമോ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും അ തിനുശേഷം 
വരുന്ന ആക്ഷേ പ ങ്ങളേയോ തർക്ക ങ്ങ ളേയോ പറ്റി 
ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു. 


ആറ്റിങ്ങൽ, 


( ഒപ്പ്) 
സബ് രജിസ്ട്രാർ. 


30 - 4 - 2015 . 


